- Reg . No. രജി. നമ്പർ 
KLITV ( N )/12/2009-2011 


Government of Kerala 
കേരള സർക്കാർ 

| 2009 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


31st March 2009 

2009 മാർച്ച് 31 


No. 


Vol. LIV 
വാല്യം 54 ] 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


10th Chaitla1931 
1931 ചൈതം10 


PART TIT 
Stores Purchase 
Medical Education Department 
TENDER EXTENSION NOTICE 

- ( 53/2008 ] 
No. C8/21460 2008 MGT. 

20th March 2009 
Sealed competitive tenders are invited for the supply of CPAP Machine - 1 No. required for 
Paediatrics Department of Medical College, Thiruvananthapuram . 

Tenders should be superscribed, Tender number and addressed to the Principal, Medical College , 
Thiruvananthapuram , Pin -695011. Details can be had from this Office on working hours till 3 . 30 p. m . 
Costof tender form (inclusive sales tax) : 

Original - Rs. 450. 

- Duplicate - Rs. 225, 
Last date and time of sale of tender form - 3 -4 - 2009, 3 . 30 p . m . 
Last date and time of receipt of tender form - 4 - 4 -2009, 2 . 30 p . m . 
Date and time of opening of tender - 1 -4 -2009 , 3 p . m . 

Tender forms will be sent through post if required , provided due amount with sufficient postage 
charges (Rs. 50 ) is sent by way of Money Order in favour of the Principal, Medical College , 
Thiruvananthapuram , Kerala State , Pin -695 011. Money Order should reach this office on or before 
27-3 -2009. No other firma of remitance will be accepted . 

തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ടുമെൻറിലേക്ക് സി , പി . എ . പി . 
മെഷീൻ ഒരെണ്ണം വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 
ദർഘാസ് നമ്പരോടുകൂടി നിശ്ചിത തീയതിക്കു മുൻപ് പിൻസിപ്പാൾ, മെഡിക്കൽ കോളജ്, 
തിരുവനന്തപുരം-695 01 1 എന്ന വിലാസത്തിൽ എത്തിച്ചിരിക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറത്തിന്റെ വില ; 
. അസ്സ ൽ _ രൂപ 450, 

ശരിപ്പകർപ്പ് - രൂപ 225. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 3- 4-2009 , 3 . 30 മണീ. 
ദർഘാസ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 4. 4. 2009, 2 . 30 മണി, 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും . 4- 4-2009 , 3 മണി. 

ഫോറങ്ങൾ തപാലിൽ വേണ്ടവർ അയയ°ക്കുന്നതിനുവേണ്ട തുക (രൂപ 50 അധികമായി അയയ്ക്കേണ്ടതാണ്. 
ദർഘാസ് ഫാറ്റത്തിന്റെ വില ഒാഫീസിൽ നേരിട്ടോ മണിയോർഡർ ആയം സ്വീകരിക്കുന്നതാണ്. അല്ലാതെയുള 
മല്ലാ അപേക്ഷകളും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം മുപ്പത്രങ്ങളോ മറേറതെങ്കിലും ഡോക്യുമെൻ 
ക ളോ അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുളളതും മേൽവിലാസം വ്യക്തമല്ലാത്തതുമായ മണിയോർഡറുകൾ 
നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾ വഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുളള അപേക്ഷകൾ ഈ ആഫീസിൽ 
27- 3 -2009 ന് മുൻപ് കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് 

മാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ച് കിടന്നതുമല്ല . താമസിച്ച് കിളുന്ന 
ഭർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ 
ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
Medical College, 

(Sd.) , 
Thiruvananthapuram . 

- Principal . 


